© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2713 


Idukki Taluk 


ERNAKULAM DISTRICT 


പരസ്യം 


കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ ) നിയമം , 2007 , 

[ വകുപ്പ് 6 ( 0 ( b ) ] 


നമ്പർ എ3-2046 2021 . 


2021 ഫെബ്രുവരി 11 . 


ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ കാഞ്ചിയാർ 
കരയിൽ പള്ളിപ്പാലക്കാട്ട് വീട്ടിൽ ഔസേഫ് എന്നയാൾ 
27-3-2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ ബിനു ജോസഫ് ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കാഞ്ചിയാർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ഔസേഫ് എന്നയാൾ 27-3-2018 -ൽ മരിച്ചു പോയതായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് ഉള്ളതെന്നും 
അറിയുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ഏലിയാമ്മ 


ഭാര്യ 


73 


2 


തോമസ് 


മകൻ 


48 


3 


മിനി 


മകൾ 


46 


4 


ബിനു 


മകൻ 


42 


പരേതനായ ഔസേഫ് എന്നയാളുടെ അനന്തരാവകാശി 
കൾ മൽ വിവ രി ച്ച വർ 

മാത മാ ണെന്ന് 

അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( ഹാജർ സുഹാസ് , എസ് . , ഐ.എ.എസ് . ) 
നമ്പർ ഡി.സി.ഇ.കെ.എം. 10328 / 2020 / M7 . 2021 ഫെബ്രുവരി 24 . 

എറണാകുളം ജില്ലാ , പറവൂർ വില്ലേജിൽ ചെറിയ 
പല്ലംതുരുത്ത് കരയിൽ , കുണ്ടുള്ളിപ്പറമ്പിൽ വീട്ടിൽ , സോമൻ 

മകൻ 30 വയസ്സുള്ള ശ്യാംശീ എന്നയാൾ പേർക്ക് 

എറണാ കുളം ജില്ല , പറ പൂർ വില്ലേ ജിൽ , ചെറിയ 
പല്ലംതുരുത്ത് കരയിൽ , കുണ്ടുള്ളിപ്പറമ്പിൽ വീട്ടിൽ , സോമൻ 
മകൻ 30 വ യ സ്സുള്ള ശ്യാംശീ എന്ന താങ്കൾ പൊ തു 
ജന ങ്ങൾക്കിടയിൽ സുരക്ഷിത ത്ത്വമില്ലായ്മയും ഭയവും 
ഉണ്ടാക്കുന്ന രീതിയിൽ കൊലപാതകം , കൊലപാതകശമം , 
കവർച്ച , പിടിച്ചുപറി , ആക്രമണങ്ങൾക്കായുള്ള സംഘം ചേരൽ , 
കഠിനദേഹോപദ്രവം , തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 
ഏർപ്പെട്ട് നിരന്തരം പൊതുജന ആരോഗ്യത്തിനും , സൈ്വര്യ 
ജീ വിത ത്തിനും സമാധാ ന ത്തിനും തടസ്സം സൃഷ്ടിച്ച് 
വരുന്നതിനാലും താങ്കൾക്കെതിരെ പോലീസ് യഥാസമയം 
നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടും താങ്കൾ ജാമ്യത്തിൽ 
ഇറങ്ങി വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് 
പൊതുജനങ്ങളുടെ സൈ്വര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ച് 
വരുന്നതിനാലും താങ്കൾക്കെതിരെ Kerala Anti Social Activities 
Prevention Act , 3 ( 1 ) പ്രകാരം അടിയന്തിര നടപടി നടത്തപ്പെടുന്നതിന് 
താങ്കൾ 

അർഹ നാ ണെന്ന് ജില്ലാ പോലീസ് മേ ധാ വി 
റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് . അറിയപ്പെടുന്ന റൗഡി എന്ന 
വിഭാഗത്തിൽപ്പെടുന്ന താങ്കൾ വീണ്ടും ഉടൻതന്നെ കുറ്റകൃത്യ 
ങ്ങളിൽ ഏർപ്പെടുവാനും , ജനങ്ങളുടെ സൈ്വര്യ ജീവിതം 
തകർക്കാനും മറ്റും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളും , കേസ് 
റെക്കോർഡുകളും പരിശോധിച്ചതിൽ നിന്നും എനിക്ക് 
ആത്മനിഷ്ഠമായ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ 
പൊതുതാൽപ്പര്യവും പ്രദേശത്തെ പൊതുജനങ്ങളുടെ സമാധാന 
ജീവിതവും കണക്കിലെടുത്ത് താങ്കളെ Kerala Anti Social 
Activities Prevention Act , 3 ( 1 ) പ്രകാരം അടിയന്തിരമായി 
കരുതൽ തടങ്കലിൽ പാർപ്പിക്കുവാൻ ഉത്തരവ് ( ഉത്തരവ് നമ്പർ 
DCEKM / 10328 / 2020 - M7 dated 4-1-2021 ) പുറപ്പെടുവിച്ചിട്ടുള്ള 
താണ് . പ്രസ്തുത ഉത്തരവ് നടപ്പിലാക്കുവാൻ 4-1-2021 -ാം 
തീയതി തന്നെ എറ ണാ കുളം റൂറൽ ജില്ലാ പോലീസ് 
മേധാവിയെ ചുമതലപ്പെടുത്തിയിരുന്നതാണ് . കരുതൽ തടങ്കലിന് 
വിധിക്കപ്പെട്ട താങ്കളെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ ഉത്തരവ് 
നടപ്പിലാക്കുവാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും പോലീസ് 
നടത്തിയെന്നും എന്നാൽ താങ്കളെ അറസ്റ്റ് ചെയ്ത് കരുതൽ 
തടങ്കൽ ഉത്തരവ് നടപ്പിലാക്കുവാൻ സാധിക്കാത്തവിധം താങ്കൾ 
ഒളിവിൽ പോയിട്ടുള്ള താണ ന്നും , ആയതിനാൽ നിയമ 
പ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്നപേക്ഷിച്ച് 
ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ണ്ട് . 
ആയതിനാൽ ഈ ഉത്തരവ് വിജ്ഞാപനം ചെയ്ത് രണ്ട് 
ആഴ്ചയ്ക്കകം താങ്കൾ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ 
ഇൻസ്പെക്ടർ & സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാകെ 
നേരിട്ട് ഹാജ രാ ക ണ മെന്ന് കേരളാ സാമൂഹ്യ വിരുദ്ധ 
പ്രവർത്തനങ്ങൾ ( തടയൽ ) നിയമം , 2007 , വകുപ്പ് 6 ( 1 ) ( b ) 
പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്കാഫീസ് , 
ഇടുക്കി , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


തിരുത്തൽ പരസ്യം 


നമ്പർ എ2-738412020 . 

2021 ഫെബ്രുവരി 15 . 
5-1-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 1 - ൽ 
( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 139 - ൽ പ്രസിദ്ധീകരിച്ച മേൽനമ്പർ 
പര സ്യ ത്തിൽ പരേ തന്റെ മകൻ കുര്യന്റെ മരണ തീ യതി 
“ 20-7-2019 " എന്ന ത് " 24 - 7 - 2019 ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
ഇടുക്കി , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


സുഹാസ് , എസ് . , ഐ . എ . എസ് . 
ജില്ലാ മജിസ്ട്രേറ്റ് & ജില്ലാ കളക്ടർ , 

എറണാകുളം . 


119 


